108 


( 11 ) 


Sulthanbethery Taluk 


നമ്പർ ഡി1-442 / 2021 . 


2021 ജനുവരി 


27 . 


പരസ്യം 


( 1 ) 


വത്തിരി താ ലൂ ക്ക് , കണിയാമ്പറ്റ് വില്ലേ ജിൽ 
ഭാസ്ക രൻ , കണ്ണമ്പറ്റ് വീട് , കരണി പി . ഒ . , കണിയാമ്പറ്റ 
വില്ലേജ് എന്നയാൾ മരണപ്പെട്ടതിനാൽ അനന്തരാവകാശ 
സർട്ടി ഫിക്ക റ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
രതിക , എൻ . കെ . എന്ന വർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കണിയാമ്പറ്റ് വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തിയതിൽ 
ഭാസ്ക രൻ , കണ്ണമ്പറ്റ വീട് , കരണി പി . ഒ . , കണിയാമ്പറ്റ 
വില്ലേജ് എന്നയാൾ 25-10-2020 -ാം തീയതി മരണപ്പെട്ടതായും 
പരേതന്റെ അവകാശികളായി താഴെ പറ യുന്ന ( രണ്ട് ) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അ വ കാ ശ 


നമ്പർ ജി1-487 / 2021 . 

2021 മാർച്ച് 3 . 
സുൽത്താൻബത്തേരി താലൂക്ക് , കൃഷ്ണഗിരി വില്ലേജിൽ 
കൃഷ്ണഗിരി ദേശത്ത് പാലശ്ശേരി വീട്ടിൽ സരോജിനി എന്നവർ 
മ ര ണ പ്പെട്ട തായും വിവിധ ആ വ ശ്യ ത്തിന് 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
ബിനീഷ് , പി . സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസർ അന്വേഷണം നടത്തിയതിൽ ടിയാൾ 8-9-2020 - ൽ 
മരണപ്പെട്ടതായും ടിയാളുടെ അവകാശികളായി താഴെ പറയുന്ന 
2 ( രണ്ട് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


ഭാര്യ 


31 


രതിക , എൻ . കെ . 
ദേവ് തീർത്ഥ , കെ . ബി . 


1 


ഗംഗാധരൻ നായർ 


ഭർത്താവ് 


71 


2 


മകൾ 


1 1/2 


2 


42 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം വൈത്തിരി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ബിനീഷ് , പി . 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 12 ) 


27 . 


കൽ പ്പറ്റ 


നമ്പർ ഡി1-455 / 2021 . 

2021 ജനുവരി 
ത്തിരി താ ലൂ ക്ക് , 

വില്ലേ ജിൽ 
കുഞ്ഞിമുഹമ്മദ് , പൂഴിക്കുന്നത്ത് , എരഞ്ഞിവയൽ , കൽപ്പറ്റ 
വില്ലേജ് എന്നയാൾ മരണപ്പെട്ടതിനാൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ജമീല 
എന്ന വർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കൽപ്പറ്റ് വില്ലേജ് 
ഓഫീസർ അന്വേഷണം നടത്തിയതിൽ കുഞ്ഞിമുഹമ്മദ് , 
പൂഴിക്കുന്നത്ത് , എരഞ്ഞിവയൽ , കൽപ്പറ്റ് വില്ലേജ് എന്നയാൽ 
4-4-1994 -ാം തീയതി മരണപ്പെട്ടതായും പരേതന്റെ അവകാശി 
കളായി താഴെ പറ യുന്ന 7 ( ഏഴ് ) പേരാണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


( 2 ) 
നമ്പർ ജി1-572 / 2019 . 

2021 മാർച്ച് 3 . 
സുൽത്താൻബത്തേരി താലൂക്ക് , സുൽത്താൻബത്തേരി 
വില്ലേജിൽ സുൽത്താൻബത്തേരി ദേശത്ത് മരോട്ടിക്കൽ വീട്ടിൽ 
അസീസ് എന്നയാൾ മരണപ്പെട്ടതായും വിവിധ ആവശ്യത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
അജ്മൽ സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധ പ്പെട്ട വില്ലേജ് 
ഓ ഫീ സർ വഴി അ ന്വേ ഷണം നടത്തിയ തിൽ ടിയാൻ 
7-8-2016 - ൽ മരണപ്പെട്ടതായും ടിയാന്റെ അവകാശികളായി താഴെ 
പറയുന്ന 6 ( ആറ് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ബന്ധം 


ജമീല 


1 


1 


55 


ഭാര്യ 


69 


ഭാര്യ 


2 


അഷ്റഫ് 


മകൻ 


53 


2 


സുബൈദ 
മുംതാസ് 
അജ്മൽ 


രണ്ടാം ഭാര്യ 


39 


3 


സുഹറ 


മകൾ 


48 


3 


മകൻ 


34 


4 


ഫൗസിയ 


45 


4 


ഫിദ ഫാത്തിമ , എം . എ . 


മകൾ 


15 


33 


5 


ഹബീബ 


44 


5 


നിഹ , എം . കെ . 


3 


6 


42 


മരണപ്പെട്ട് 

മകൻ 
കാസിമിന്റെ മകൾ 

മകൻ 


16 


7 


41 


33 


6 


മുഹമ്മദ് നിഹാൽ 


10 


3 3 


ജാഫർ , പി . കെ . 

മകൻ 
റഫീഖ് , പി . കെ . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം വൈത്തിരി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
വൈത്തിരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


386 


109 


( 3 ) 


( 5 ) 


നമ്പർ ജി1-944 / 2021 . 


2021 മാർച്ച് 


3 . 


നമ്പർ ജി1-4520 / 2021 . 


2021 ജൂലൈ 26 . 


സുൽത്താൻബത്തേരി താലൂക്ക് , കൃഷ്ണഗിരി വില്ലേജിൽ 
കൃഷ് ണ ഗിരി ദേശത്ത് ബിന്ദു നിവാ സിൽ ബിജു രാജ് 
എന്നയാൾ മരണപ്പെട്ടതായും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടി ഫിക്കറ്റ് ആവശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ശീക ല , എ . എ . സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധ പ്പെട്ട 
വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
4-11-2020 - ൽ മരണപ്പെട്ടതായും ടിയാന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


സുൽത്താൻബത്തേരി താലൂക്ക് , പാടിച്ചിറ വില്ലേജിൽ 
പാടിച്ചിറ ദേശത്ത് കളപ്പുര പുത്തൻപുര വീട്ടിൽ ജിജി , കെ . 
എന്ന യാൾ മര ണ പ്പെ ട്ട തായും വിവിധ ആ വ ശ്യ ത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ഷനി , പി . റ്റി . സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസർ അന്വേഷണം നടത്തിയതിൽ ടിയാൻ 16-10-2020 - ന് 
മരണപ്പെട്ടതായും ടിയാന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ഷനി , പി . റ്റി . 


1 


47 


മാതാവ് 


ചെല്ലമ്മ , വി . പി . 


ഭാര്യ 


74 


2 


മകൾ 


അൽക്ക റോസ് , ജി . 


19 


2 


ശ്രീകല , എ . എ . 


ഭാര്യ 


41 


3 


15 


3 


ശിജുരാജ് , ബി . ബി . 


മകൻ 


18 


4 . 


ശയ ബി . രാജ് 


മകൾ 


14 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


എയ്ബൽ ജൂഡ് , ജി . 

മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ ജി1-2615 / 2021 . 


2021 ജൂലൈ 


26 . 


( 4 ) 


നമ്പർ ജി1-2609 / 2021 . 


2021 ജൂലൈ 


26 . 


സുൽത്താൻബത്തേരി താലൂക്ക് , പുൽപ്പള്ളി വില്ലേജിൽ 
പുൽപ്പള്ളി ദേശത്ത് കാര്യംപാതി വീട്ടിൽ സാവിത്രി , കെ . എം . 
എന്നവർ മരണപ്പെട്ടതായും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തയുടെ മകൻ 
സോബിൻ , കെ . എസ് . സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധപ്പെട്ട 
വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
16-12-2017 - ൽ മരണപ്പെട്ടതായും ടിയാളുടെ അവകാശിയായി 
താഴെ പറ യുന്ന ഒരാൾ മാത്ര മാണു ള്ള ത അറിവാ 
യിരിക്കുന്നു . 


സുൽത്താൻബത്തേരി താലൂക്ക് , ഇരുളം വില്ലേജിൽ ഇരുളം 
ദേശത്ത് മണിമലപ്പറമ്പിൽ വീട്ടിൽ സദാനന്ദൻ , കെ . എൻ . 
എന്നയാൾ മരണപ്പെട്ടതായും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടി ഫിക്ക റ്റ് ആവശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
ശോഭന സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധ പ്പെട്ട വില്ലേജ് 
ഓാ ഫീ സർ വഴി അന്വി ഷണം നട ത്തിയ തിൽ ടിയാ ൻ 
26-12-2020 - ന് മരണപ്പെട്ടതായും ടിയാന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 ( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായി 
രിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


1 


ശാഭന 


ഭാര്യ 


55 


പരേതയുമായുള്ള 

ബന്ധം 


2 


അഭിജിത്ത് , എം . എസ് . 


മകൻ 


26 


സോബിൻ , കെ . എസ് . 


മകൻ 


32 


3 


25 


33 


മേൽപ്പറഞ്ഞ വ്യക്തി യാണ് പരേ തന്റെ അ വ കാ ശി 
എന്നുള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം 

ഈ 

പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
സുൽത്താൻബത്തേരി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേ 
ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അഭിമന്യു , എം . എസ് . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz . No. 34 / 2021 / DTP ( CLR - Supplement ) . 


387 


110 


( 7 ) 


മേൽപ്പറഞ്ഞ വരെ ചേർത്ത് ഒരു പിന്തുടർച്ചാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപ 
മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം ത ഹ ശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ജി1-2306 / 2021 . 

2021 ജൂൺ 

30 . 
സുൽത്താൻബത്തേരി താലൂക്ക് , കുപ്പാടി വില്ലേജിൽ 
മൂലങ്കാവ് ദേശത്ത് ചേന്നംപള്ളി വീട്ടിൽ മാണി , സി . എസ് . 
എന്നയാൾ മരണപ്പെട്ടതായും വിവിധ ആവശ്യത്തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ അന്നമ്മ 
സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 19 -6 -2008 -ന് മരണ 
പ്പെട്ടതായും ടിയാന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 ( മൂന്ന് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


( 2 ) 


നമ്പർ ബി1-9548 / 2021 . 


2021 ജൂലൈ 20 . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


അന്നമ്മ 


ഭാര്യ 


51 


കണ്ണൂർ താലൂക്ക് , കണ്ണപുരം അംശം , കീഴറ ദേശത്ത് , 
ഇല്ലത്ത് വളപ്പിൽ വീട്ടിൽ അക്ഷയ് എന്നയാൾ 18-5-2021 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശം 
സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി സതി , ഐ . വി . എന്നവർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നയാളാണ് 
അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു . 


2 


ആശിഷ സി . മാണി 


മകൾ 


28 


അമൃത് സി . മാണി 


24 


33 


പേര് 


മരിച്ച ആളുമായുള്ള വയസ് 


ബന്ധം 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം സുൽത്താൻബത്തേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


സതി , ഐ . വി . 


മാതാവ് 


55 


താലൂക്കാഫീസ് , 
സുൽത്താൻബത്തേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിന്തുടർച്ചാ വകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപ 
മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 

ദിവ സ ത്തി നകം ത ഹ ശീൽദാര നേ രിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അ വധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


30 


KANNUR DISTRICT 


Kannur Taluk 


( 3 ) 


നമ്പർ ബി1-9912 / 2021 . 


പരസ്യം 


2021 ജൂലൈ 20 . 


( 1 ) 


നമ്പർ ബി1-10111 / 2021 . 


2021 ജൂലൈ 20 . 


കണ്ണൂർ താലൂക്ക് , പുഴാതി അംശം , പുഴാതി ദേശത്ത് , 
പി . വി . ഹൗസ് വീട്ടിൽ സാഹിറ , പി . വി . എന്നവർ 5-3-2021 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശം 
സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി തൻസീറ , പി . വി . എന്നവർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന നാല് 
( 4 ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


കണ്ണൂർ താലൂക്ക് , ചേലോറ അംശം , തിലാന്നൂർ ദേശത്ത് , 
താഴെവിട് വീട്ടിൽ ടി . വി . കൃഷ്ണൻ എന്നയാൾ 6-7-1977 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശം 
സ്ഥാപിച്ച് കിട്ടുന്ന തി ന് വേണ്ടി പ്രവീൺകുമാർ , ടി . സി . 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്ന എട്ട് ( 8 ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ള 
തെന്നറിയുന്നു . 
കമ പേര് 

മരിച്ച ആളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


പേര് 


മരിച്ചവരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


എം . അബ്ദുൾ ജബ്ബാർ 


ഭർത്താവ് 


71 


2 


തൻസീറ , പി . വി . 


മകൾ 


37 


1 


ചാലാടൻ രാധ 


ഭാര്യ 


90 


3 


തൻവീർ , പി . വി . 


മകൻ 


30 


2 


മകൻ 


74 


4 


തൻജിദ് , പി . വി . 


26 


3 


3 


മകൾ 


68 


4 


മകൻ 


63 


5 


പ്രേംരാജ് , ടി . സി . 
പ്രസന്ന , ടി . സി . 
പ്രശാന്തൻ , ടി . സി . 
പ്രമീള , ടി . സി . 
പ്രദീപൻ , ടി . സി . 
പജില , ടി . സി . 
പ്രവീൺകുമാർ , ടി . സി . 


മകൾ 


60 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിന്തുടർച്ചാ വകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപ 
മുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
3 0 ദിവ സ ത്തി നകം ത ഹ ശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞ് വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


6 


മകൻ 


58 


7 


മകൾ 


51 


8 


മകൻ 


48 


388 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 14:55:40 
+ 05'30 ' 


